18 


Pathanapuram Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എൻ2-2864 / 2021 . 


2021 ഏപ്രിൽ 12 . 


പരേതയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് . 
ആയതിനാൽ ക്രമ നമ്പർ ( 1 ) മുതൽ ( 4 ) വരെ കക്ഷികൾ 
പരേതയുടെ അനന്തരവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും , തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പത്ത നാ പുരം താ ലൂ ക്കിൽ 

താ ലൂ ക്കിൽ തല വൂർ വില്ലേ ജിൽ 
വട കോട് എന്ന സ്ഥലത്ത് , വിളയിൽ വീട്ടിൽ വേണു , വി . 
20-11-2020 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ 
മരണാനന്തര ആനുകൂല്യങ്ങൾക്കും ആശ്രിതനിയമനത്തിനും 
മറ്റാ വ ശ്യ ങ്ങ ൾക്കും വേണ്ടി 

സർട്ടി ഫിക്കറ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ബീന , ആർ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 


അവ കാ ശ 


( 3 ) 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


നമ്പർ എൻ2-2741 / 2021 . 

2021 മാർച്ച് 25 . 
പത്തെ നാ പു രം താ ലൂ ക്കിൽ 

പട്ടാഴി വില്ലേ ജിൽ 
തെക്കേത്തേരി എന്ന സ്ഥലത്ത് ഉഷാഭവനിൽ മണിയമ്മ , പി . 
29-9-2020 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . ക്ഷേമനിധി 
ആഫീസിൽ നിന്നുള്ള പെൻഷനും സർവ്വീസ് ആനുകൂല്യ 
ങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിക്ക ണ മെന്ന് കാണിച്ച് പരേ തയുടെ പിതാവ് 
പൊടിയൻ , എസ് . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ പരേ തയുടെ അ വകാശിക ളാ ണെന്ന് 
അറിയുന്നു . 


1 


40 


ബീന , ആർ . 
വി . ബി . ആദിത്യ 
വി . ബി . മൈഥിലി 


ഭാര്യ 
മകൻ 


2 


17 


3 


മകൾ 


15 


4 


ചെല്ലമ്മ 


മാതാവ് 


75 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


പൊടിയൻ , എസ് . 


പിതാവ് 


71 


2 


തങ്കമ്മ 


മാതാവ് 


66 


ക്രമ നമ്പർ ( 2 ) -ഉം ( 3 ) -ഉം കക്ഷികൾ മെന്റുകളും 
( 1 ) -ാംകക്ഷിയുടെ സംരക്ഷണയിലുമാണ് . ആശ്രിതനിയമന 
പ്രകാരമുള്ള ജോലി മകൻ ആദിത്യനും മറ്റ് സാമ്പത്തികാ 
നുകൂല്യങ്ങൾ ടി ( 1 ) മുതൽ ( 4 ) വരെ കക്ഷികൾക്ക് ലഭിക്കുന്നതിനും 
അ വ കാശികൾ സമ്മതിച്ച് മൊഴി നൽകി യിട്ടു ള്ള താ ണ് . 
കമ നമ്പർ ( 1 ) മുതൽ ( 4 ) വരെ കക്ഷികൾ പരേ തന്റെ 
അനന്തരവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ 
ത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ 
സഹിതം നേരിട്ട് ഹാജ രായി ബോധിപ്പിക്കേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും , തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേത നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തി 
യിട്ടുള്ളതും സന്താനരഹിതയുമാണ് . ആയതിനാൽ ക്രമനമ്പർ 
( 1 ) -ഉം ( 2 ) -ഉം കക്ഷികൾ പരേതയുടെ അന ന്ത ര വ കാ ശി 
ക ളാ ണെന്ന് കാണിച്ച് സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞും , തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


( 4 ) 


നമ്പർ എൻ2-2658 / 2021 . 

2021 മാർച്ച് 24 . 
പത്ത നാ പുരം താലൂക്കിൽ പിറ വന്നൂർ വില്ലേജിൽ 
കമുകുംചേരി എന്ന സ്ഥ ലത്ത് പൂവൻ പാറ വീട്ടിൽ 
സരോജിനിയമ്മ 22-5-2020 -ാം തീയതി മരണപ്പെട്ടു പോ യി 
ട്ടുള്ളതാണ് . പുനലൂർ എസ്.ബി.ഐ. - യിൽ ഹാജരാക്കുന്നതിനും 
വസ്തു സംബന്ധമായ ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കും 
വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് 
പര ത യുടെ മകൾ പിട വൂർ വില്ലേജിൽ ആര്യ ഭ വ നിൽ 
വത്സലകുമാരി യമ്മ , എസ് . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തി 
യതിൽ താഴെ പറയുന്നവർ പരേതയുടെ അവകാശികളാണെന്ന് 
അറിയുന്നു . 


നമ്പർ എൻ2-2223 / 2021 . 

2021 ഏപ്രിൽ 12 . 
പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിൽ കന്നിമേൽ 
തേരിയിൽ സോം നിവാസ് വീട്ടിൽ അനിൽകുമാർ , എം . കെ . , 
25-1-2021 -ാം തീയതി മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് . ജില്ലാ 

സൈനിക ആഫീസിൽ ഹാജ രാ ക്കു ന്ന തിനും മറ്റാ വശ്യ 
ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ബിന്ദു , ആർ . സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ ബന്ധ പ്പെട്ട് 

വില്ലേ ജാ ഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


മകൾ 


64 


1 


50 


2 


56 


3 


വസന്തകുമാരിയമ്മ , ആർ . 
വത്സലകുമാരിയമ്മ , എസ് . 
വിജയകുമാരിയമ്മ , എസ് . 
ബിജുകുമാർ , ആർ . 


ഭാര്യ 
മകൾ 


2 


ബിന്ദു , ആർ . 
മാളവിക ബി . കുമാർ 
മനു എ . കുമാർ 


19 


3 


54 


3 


3 


മകൻ 


14 


4 


മകൻ 


51 


214 


19 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ക്രമനമ്പർ 
( 3 ) -ാം കക്ഷി മൈനറും ( 1 ) -ാം കക്ഷിയുടെ സംരക്ഷണയിലുമാണ് . 
ആയതിനാൽ കമനമ്പർ ( 1 ) മുതൽ ( 3 ) വരെ കക്ഷികൾ 
പരേതന്റെ അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവ സ ത്തിനകം പത്ത നാപുരം തഹ ശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും , തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ലിമിറ്റഡ് ഉള്ള ഷെയർ കൈപ്പറ്റുന്നതിനും മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് 
കാണിച്ച് പരേ തന്റെ മകൻ സാജൻ , വൈ . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നയാൾ പരേതന്റെ 
അവകാശിയാണെന്നറിയുന്നു . 


അവകാശിയുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


സാജൻ , വൈ . 


മകൻ 


42 


താലൂക്കാഫീസ് , 
പത്തനാപുരം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ന്റെ 


Punalur Taluk 


പ്രേ തന്റെ മാതാവും ഭാര്യയും ജീവി ച്ചി രി പ്പി ല്ല . 
ആയ തി നാൽ സാജൻ , . എന്ന യാൾ പരേ ത 
അ ന ന്ത രാ വകാശിയാ ണെന്ന് കാണിച്ച് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 

പരസ്യം കേ രള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം പുന ലൂർ തഹ ശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജ രാ യി രേഖകൾ സഹിതം 

ആ ക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഈ 


പരസ്യം 


താലൂക്കാഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( 1 ) 
നമ്പർ ജി2-3332 / 2021 . 

2021 മാർച്ച് 31 . 
പു ന ലൂർ താ ലൂ ക്കിൽ 

കര വാളൂർ വില്ലേ ജിൽ 
മാത സൽഹാ മൻസിൽ ( എ . വി . റ്റി . ക്വാർട്ടേഴ്സ് , ചാലിയക്കര ) 
അബീഷ് , കെ . 27 -2-2021 -ാം തീയതി മരണപ്പെട്ടു പോ യി 
ട്ടുള്ളതാണ് . പരേതന്റെ പേരിലുള്ള കമ്പനി ആനുകൂല്യങ്ങൾ 

കൈപ്പറ്റുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
കരവാളൂർ വില്ലേജിൽ സൽഹാ മൻസിലിൽ ഷംലാബീവി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 


PATHANAMTHITTA DISTRICT 


Ranni Taluk 


പരസ്യം 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


1 


27 


ഭാര്യ 
മകൻ 


2 


41/2 


ഷംലാ ബീവി , എസ് . 
മുഹമ്മദ് സൽമാൻ , എ . 
സൽഹാബീവി 
കുഞ്ഞാലി 


3 


64 


മാതാവ് 
പിതാവ് 


നമ്പർ എ3-697 / 2021 . 

2021 മാർച്ച് 22 . 
പത്തനം തിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അയിരൂർ 
വില്ലേജിൽ തടിയൂർ മുറിയിൽ തോമ്പുംകര വീട്ടിൽ സി . ആർ . 
രാധാകൃഷ്ണൻ കുറുപ്പ് , പി , ആർ . കാഞ്ചന എന്നീ ആളുകൾ 
മരണപ്പെട്ടിട്ടുള്ള താണ് എന്നും അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് പരേതരുടെ മകൾ രമ്യ , ആർ . 
കൃഷ്ണൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ ടിയാളുകൾ യഥാക്രമം 
17-12-2020 , 26-7-2015 എന്നീ തീയതികളിൽ മരണപ്പെട്ടുപോയിട്ടു 
ള്ളതാണ് എന്നും പരേതരുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


4 


69 


കമ 


പേര് 


പരേതരുമായുള്ള വയസ് 


നമ്പർ 


ബം 


1 


രമ്യ ആർ . കൃഷ്ണൻ 


മകൾ 


37 


രണ്ടാം കക്ഷി മൈനറും ഒന്നാം കക്ഷിയുടെ സംരക്ഷണ 
യിലുമാണ് . ആയതിനാൽ ഒന്നുമുതൽ നാല് വരെ കക്ഷികൾ 
പരേതന്റെ അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ 

പരസ്യം കേ രള ഗ സ്റ്റിൽ പസി ദ്ധപ്പെടുത്തി 
30 ദി വ സ ത്തി നകം പു ന ലൂർ തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജ രായി രേഖകൾ സഹിതം ആ ക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ ജി2-3322 / 2021 . 

2021 മാർച്ച് 31 . 
പു ന ലൂർ താലൂക്കിൽ തിങ്കൾക്ക രിക്കം വില്ലേ ജിൽ 
ഓന്തു പച്ച ഇട യിൽ വീട്ടിൽ വിശ്വൻ , വി . എന്ന വിജയൻ 
28-9-2019 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ 
വ വ ക കൾ ക്രയ വിക്രയം നട ത്തു ന്ന തി നും , ബാങ്ക് 
ഇട പാടുകൾക്കും , കൈരളി മലയാളം കമ്മ്യൂണിക്കേ ഷൻ 


2 


രേണു ആർ . കൃഷ്ണൻ 


33 


3 3 


3 


രത്നമ്മ പിള്ള 


ടെ 


പരേത 
മാതാവ് 


90 


പരേ തരുടെ അവകാശികളായി മുകളിൽ പറ ഞ്ഞ വർ 
മാത്രമാണുള്ളത് എന്ന് കാണിച്ച് അനന്തരാവകാശ സാക്ഷ്യപത്രം 
അ നു വ ദി ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 


215 


Salim A 


Digitally signed by Salim A 
Date : 2021.08.10 15:01:31 
+ 05'30 ' 


